© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 








കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 19 


laa 2, 19th January 2021 
വാല്യം 10 ചൊവ്വ __t4th January 21 നമ്പര്‍ 
1196 മകരം 6 3 
Vol. X Thiruvananthapuram, _ 6th Makaram 1196 | No. 
1942 പൌഷം 29 
Tuesday 


29th Pousha 1942 


PART III 








Notifications by Heads of Departments 


Agriculture Development and Farmers’ 
Welfare Department 


ദര്‍ഘാസ്‌ പരസ്യം നിബന്ധനകള്‍ 


നമ്പര്‍ ബി-588/2020. 2020 ഡിസംബര്‍ 23. 1. ടെണ്ടറില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ 


ഡ്രൈവറും ഇന്ധനവും ഉള്‍പ്പെടെ ഹിറ്റാച്ചി 1 മണിക്കൂര്‍ 
ജില്ലാ പഞ്ചായത്ത്‌ പ്രോജക്ട്‌ 2020-21 പ്രകാരം ജില്ലാ 1 
൫൭ ov. പ്രവര്‍ത്തിപ്പി ക്കുന്നതിന്‌ ഏറ്റവും കുറഞ്ഞ നിരക്ക്‌ 

കൃഷി ഫാമിലെ കശുമാവ്‌ പ്ലാന്റേഷനില്‍ 28 1102 ഹിറ്റാച്ചി 20 
റ 6 രേഖപ്പെടുത്തി 202 ൬൩ വലിപ്പമുള്ള കവറിനുള്ളില്‍ 


സെഗ്മെന്റ്‌ മെഷീന്‍ ഉപയോഗിച്ച്‌ അടിക്കാട്‌ വെട്ടിത്തെളിക്കുന്ന സീല്‍ ചെയ്ത ടെണ്ടറുകള്‍ നിശ്ചിത സമയത്തിനു 


തിലേയ്ക്കായി ഏകദേശം 600 മണിക്കൂര്‍ പ്രവര്‍ത്തിക്കുന്നതിന്‌ മുമ്പായി അഞ്ചല്‍ ജില്ലാ കൃഷി ഫാം സൂപ്രണ്ടിന്റെ 


മല്‍സ്രാധിഷ്ിരു ടെണ്ടറുകള്‍ ക്ഷണിച്ചുകൊള്ളുന്നു പേരില്‍ ഫാം ഓഫീസില്‍ നല്‍കേണ്ടതാണ്‌. ഹിറ്റാച്ചി 


നിരത്ദ്രവൃം-* 11,250. ഉപയോഗിച്ച്‌ അടിക്കാട്‌ വെട്ടിത്തെളിക്കുന്നതിനുള്ള 


ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില_₹ 900 + ജി.എസ്‌.ടി. ടെണ്ടര്‍ എന്ന്‌ കവറിനു പുറത്ത്‌ രേഖപ്പെടുത്തിയിരിക്കണം. 


v 2. ടെണ്ടര്‍ നിശ്ചിത സമയത്തു തന്നെ അപ്പോള്‍ 
ദര്‍ഘാസ്‌ ഫോറം ലഭിക്കുന്ന തീയതിയും സമയവും 


ഹാജര വരുടെ സാന്നിദ്ധൃത്തില്‍ തുറക്കുന്നതും 
28-1-2021, 11.30 മണി. ളള വരു 3 3 3 3 


ആയതില്‍ ഏറ്റവും കുറഞ്ഞ നിരക്ക്‌ രേഖപ്പെടുത്തിയ 


ദര്‍ഘാസ്‌ ഫോറം സ്വീകരിക്കുന്നതിനുള്ള തീയതിയും വ്ൃക്തി/ സ്ഥാപനത്തിന്റെ പേരില്‍ ടെണ്ടര്‍ 
സമയവും--28-1-2021, ഉച്ചയ്ക്ക്‌ 12.30 മണി. താല്‍ക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതുമാണ്‌. 

ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതിയും സമയവും-28-1-2021, ടിയാന്റത്‌ ഒഴികെയുള്ളവരുടെ നിരത്രദവ്യം അപ്പോള്‍ 
2 മണി. തന്നെ മടക്കി നല്‍കുന്നതുമാണ്‌. 


Gaz. No. 3/2021/DTP (Agriculture). 


19 


19th Jan. 2021] 


AGRICULTURE DEVELOPMENT AND FARMER’S DEPARTMENT 10 





3. 


ഓഫീസില്‍ നിന്നും നിര്‍ദേശിക്കുന്ന സമയത്ത്‌ നിശ്ചിത 
സ്ഥലത്താണ്‌ ഹിറ്റാച്ചി ്രവര്‍ത്തിപ്പിക്കേണ്ടത്‌. 


ടെണ്ടര്‍ ദിവസം പൊതു അവധിയാകുന്നപക്ഷം 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തു 
തന്നെ നടത്തുന്നതാണ്‌. 


ഹിറ്റാച്ചി പ്രവര്‍ത്തിപ്പിക്കുന്ന സമയത്ത്‌ ഫാമിലെ മറ്റ്‌ 
കൃഷികള്‍ക്കോ വസ്തുവകകള്‍ക്കോ യാതൊരു 
നാശനഷ്ടവും സംഭവിക്കാന്‍ പാടില്ല. അങ്ങനെ 
സംഭവിക്കുന്നപക്ഷം ലേലക്കാരനില്‍ നിന്നും 
നഷ്ടപരിഹാരം ഈടാക്കുന്നതായിരിക്കും. 


പത്യേക കാരണം കാണിക്കാതെ തന്നെ ടെണ്ടര്‍ 
നടപടികളെ അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം 
ഫാം സൂപ്രണ്ടിന്‌ ഉണ്ടായിരിക്കും. ടെണ്ടര്‍/ ലേല 
നടപടികള്‍ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ അന്തിമ 
അംഗീകാരത്തിന്‌ വിധേയമായിരിക്കും. 


20 


4s 


ജില്ലാ കൃഷിത്തോട്ടം, 


അഞ്ചല്‍, കോട്ടുക്കല്‍. 


ടെണ്ടര്‍ നടപടിക്രമങ്ങള്‍ മാറ്റി വയ്ക്കുന്നതിനോ 
റദ്ദൂചെയ്യുന്നതിനോ ഉള്ള അധികാരം സൂപ്രണ്ടില്‍ 


നിക്ഷിപ്തമാണ്‌. 


ഇതുമായി ബന്ധപ്പെട്ട ₹ 200-ന്റെ മുദ്രപ്പതത്തില്‍ ഒരു 
സമ്മതപ്രതം ഫാം സുപ്രണ്ടിന്‌ രേഖാമൂലം എഴുതി 


നല്‍കേണ്ടതാണ്‌. 


കൂടുതല്‍ വിവരങ്ങള്‍ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 


ഫാം ഓഫീസില്‍ നിന്ന്‌ നേരിട്ട്‌ അറിയാവുന്നതാണ്‌. 


(ഒപ്പ) 


സുപ്രണ്ട്‌. 


